Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


OVERNM 


രം 


സ 


ാർ 


- 


MENT OF 


KERALA 


न्यान अपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


28th July 2009 
2009 ജൂലൈ 28 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


6th Sravana 1930 
- 1930 ശ്രാവണം 6 


PART IV 
Private Advertisements and Miscellaneous 

Notifications 
കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


വിജ്ഞാപനം 


- (ഇൻഡ്യൻ ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003 - ലെ 164 -ാം 
വകുപ്പുപ്രകാരം) 


No. 15626/ 09 /D5. 


2009 ജൂൺ 3. 


- എറണാകുളം ജില്ല , കണയന്നൂർ താലൂക്കിൽ ഇടപ്പള്ളി 
സൗത്ത്, ഇടപ്പള്ളി നോർത്ത്, ഇളംകുളം, തൃക്കാക്കര നോർത്ത് 
എന്നീ വില്ലേജു ക ളിൽ കൂടി കള മ ശ്ശേ രി 220 

കെ . വി . സബ് സ്റ്റേഷനിൽ നിന്നും 110 കെ . വി . കലൂർ 
സബ് സ്റ്റേഷനിലേക്ക് നിലവിലുള്ള 110 കെ . വി . ലൈനിന്റെ 
ശേഷി 220 കെ . വി. ആയി ഉയർത്തുന്നതിനു വേണ്ടിയുള്ള 
പ്രാരംഭ ജോലികൾക്കുവേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 
ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ കോൺട്രാക്ടർമാരോ കണയ 
ന്നൂർ താലൂക്കിൽ ഇടപ്പള്ളി സൗത്ത്, ഇടപ്പള്ളി നോർത്ത്, ഇളം 
കുളം തൃക്കാക്കര നോർത്ത്എന്നീ വില്ലേജുകളിലെ കളമശ്ശേരി 
മുതൽ കലൂർ വരെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ ജോലി 
സംബന്ധമായി പ്രവേശിക്കുന്നതാണ്. പ്രസ്തുത ജോലി 


ചെയ്യുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തുന്നത് നിയമ 
വിരുദ്ധമാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ സർക്കിൾ, 
കളമശ്ശേരി. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 


വിജ്ഞാപനം 


No. 15625 /09/D5. 


2009 ജൂൺ 5. 


നിലവിലുള്ള 66 കെ . വി. പ്രസരണ ശൃംഖല 66 കെ . വി .യിൽ 
നിന്നും 110 കെ . വി. യായി ഉയർത്തുന്നതിന്റെ ഭാഗമായി 8 -7 - 2008 
- ലെ ഉത്ത രാവ് നമ്പർ B . O . ( FB ) No . 1698 / 2008 
( TC1/ SS/ 316/95) പ്രകാരം ഇരിട്ടി സബ്സ്റ്റേഷന്റെ വോൾട്ട് 
110 കെ . വി . ആയും മട്ടന്നൂർ സബ്സ്റ്റേഷനിൽ നിന്നും ഇരിട്ടി 
സബ് സ്റ്റേഷനിലേക്ക് വലിക്കുന്ന ഇരട്ട വൈദ്യുതി ലൈനിന്റെ 
വോൾട്ട് 66 കെ . വി.യിൽ നിന്നും 110 കെ . വി.യായും ഉയർത്തിയി 
രിക്കുന്നു. പ്രസ്തുത ലൈനിന്റെ നിർമ്മാണത്തിനും അനുബന്ധ 
പ്രവൃത്തികൾക്കും വേണ്ടി കെ . എസ്. ഇ . ബോർഡിലെ ഉദ്യോഗ 
സ്ഥൻമാരും ബോർഡ് ചുമതലപ്പെടുത്തുന്ന മറ്റു വ്യക്തികളും തല 

ശ്ശേരി താലൂക്കിലെ ചാവശ്ശേരി, കീഴൂർ, പായം, വിളമന എന്നീ 
വില്ലേജുകളിൽപ്പെട്ട സ്വകാര്യ ഭൂമി ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽ 
കൂടി അവരുടെ നിയമാനുസൃത കൃത്യ നിർവഹണത്തിനായി 
ഇന്ത്യൻ ഇല ക് ടി സിറ്റി 

ആക്ട് 
2003 - ലെ 164, 185 (2) (a) ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് 1885 വകു 
പ്പുകൾ അനുസരിച്ച് പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ബന്ധ 
പ്പെട്ട എല്ലാവരെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 

( ഒപ്പ്) 
ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

എക്സിക്യൂട്ടീവ് 
കാഞ്ഞിരോട്. 

എഞ്ചിനീയർ. 


